© 


കേരള സര്‍ക്കാര്‍ 
Government of Kerala 


2020 





Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


Reg. No. KL/TV(N)/634/2018-20 





കേരള ഗസററ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








തിരുവനന്തപുരം, 

വാല്യം 9 ചൊവ്വ 
Vol. [IX Thiruvananthapuram, 
Tuesday 


2020 ഡിസംബര്‍ 22 
22nd December 2020 


1196 ധനു 7 
7th Dhanu 1196 


1942 പൌഷ്ം 1 
Ist Pousha 1942 


നമ്പര്‍ 


50 


No. 








PART II 
Labour Department 


NOTICE 


No. P-776/2020. 4th November 2020. 


Whereas Executive Engineer, KSEB Ltd. has 
deposited with this Court a sum of = 15,79,400 (Rupees 
Fifteen Lakh Seventy Nine Thousand and Four Hundred 
only) as compensation to be distributed to the dependents 
of the deceased Sri Sibin Jose, who met with fatal 
accident while employed as a contract worker in KSEB 
Ltd. whereas it is reported that (1) Smt. Shyny, 
Sheejabhavanam, Malappara, Kulakkada East, Kulakkada, 
(Wife) (2) Sibin, 
Sheejabhavanam, Malappara, Kulakkada East, Kulakkada, 
Kottarakkara (Daughter) (3) Miss. Eleena Sibin, 


Kottarakkara Miss. Angel 


Sheejabhavanam, Malappara, Kulakkada East, Kulakkada, 


Gaz. No. 50/2020/DTP (Labour). 


267 


Kottarakkara (Daughter) (4) Mr. Jose, Masachathadathil 
Veedu, Archal, Nediyara P. O., Anchal, (5) Mrs. Leena Paul, 
Jose Vilasam, Manakala P. O., Anthichira, Adoor, 
Pathanamthitta (Mother) are his only dependents as 
defined under Section 2 (1) (d) of the Employees’ 
Compensation Act. Any others who claim to be the 
dependents of the deceased should within 15 days of the 
publication of this notice in the Kerala Government 
Gazette prefer their claim in writing before me and prove 
the same. If no such claims are received within the 
prescribed time the entire amount of compensation will be 
disbursed to the persons mentioned above. Claims 


preferred thereafter will not to be considered. 


122 


KERALA GAZETTE 


[Parr II 





കേരള സംസ്ഥാന വൈദ്യുതി ബോര്‍ഡ്‌ ലിമിറ്റഡില്‍ 
കരാര്‍ ജീവനക്കാരന്‍ ആയി ജോലി നോക്കി വരവെ അപകട 
മുണ്ടായി മരണമടഞ്ഞ ശ്രീ. സിബിന്‍ ജോസിന്റെ ആശ്രിതര്‍ക്ക്‌ 
നഷ്ടപരിഹാരം നല്‍കുന്നതിനായി F 15,79,400 (പതിനഞ്ച്‌ 
ലക്ഷത്തി എഴുപത്തൊന്‍പതിനായിരത്തി നാനൂറ്‌ രൂപ മാതം) 
ഈ ഓഫീസില്‍ കെട്ടിവച്ചിരിക്കുന്നു. അന്വേഷണം 
നടത്തിയതില്‍, എംപ്ലോയീസ്‌ കോമ്പന്‍സേഷന്‍ ആക്ട്‌ 
സെക്ഷന്‍ 2(1)(ഡി) പ്രകാരം, ടിയാന്റെ ആശ്രിതരായി 
(1) ശ്രീമതി ഷൈനി, ജി., ഷിജാഭവനം, മലപ്പാറ, കുളക്കട 
കീഴ്‌ പി. ഒ, കുള്ഭടെ കൊട്ടാരക്കര (ഭാര്യ) (2) കുമാരി ഏയ്ഞ്ചല്‍ 
സിബിന്‍, ഷീജാഭവനം, മലപ്പാറ, കുളക്കട കിഴക്ക്‌ പി. ഒ. 
കുളക്കട, കൊട്ടാരക്കര (മകള്‍) (3) കുമാരി എലീന സിബിന്‍, 
ഷീജാഭവനം, മലപ്പാറ, കുളക്കട കിഴക്ക്‌ പി. ഒ., കുളക്കട, 
കൊട്ടാരക്കര (മകള്‍) (4) ശ്രീ. ജോസ്‌, മാസച്ചതടത്തില്‍ വീട്‌, 
ആര്‍ച്ചല്‍, 
(5) ശ്രീമതി ലീനാ പോള്‍, ജോസ്‌ വിലാസം, മണക്കാല 


നെടിയറ പി. ഒ., അഞ്ചല്‍ (പിതാവ്‌) 


പി. ഒ., അത്തിച്ചിറ, അടൂര്‍, പത്തനംതിട്ട (മാതാവ്‌) എന്നിവര്‍ 
മാത്രമേ ഉള്ളൂവെന്നും റിപ്പോര്‍ട്ട്‌ ലഭിച്ചിരിക്കുന്നു. ടിയാന്റെ 
ആശ്രിതരെന്ന്‌ മേല്‍ വിവരിച്ച നിര്‍വചനത്തില്‍ ഉള്‍പ്പെടുന്ന 
വരായി വേറെ ആരെങ്കിലും ഉണ്ടെങ്കില്‍ ഈ നോട്ടീസ്‌ 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തുന്ന തീയതി 
മുതല്‍ 15 ദിവസത്തിനകം ഈ ആഫീസില്‍ രേഖാമുലം 


ഹാജരായി തെളിയിക്കേണ്ടതും അവധി കഴിഞ്ഞുള്ള 


ഹര്‍ജികള്‍ പരിഗണിക്കപ്പെടുന്നതല്ലാത്തതുമാകുന്നു. 


Office of the Employees 
Compensation Commissioner, 
First floor, Water Authority 
Building, Civil Station P. O., 
Kollam-13. 


(Sd.) 
Employees 
Compensation 
Commissioner. 


268 


നമ്പര്‍ ബി. 1928/2020 


നോട്ടീസ്‌ 


2020 നവംബര്‍ 4. 


ECC 04/18. 


രീ. പ്രസാദ്‌ 9/0 1.൧൦ പുഷ്ക്കരന്‍, മാലിപറമ്പില്‍ 
ഹൌസ്‌, മുളങ്ങ്‌ പി. ഒ., തൊട്ടിപ്പാള്‍, തൃശ്ശൂര്‍ എന്നയാള്‍ 
ജോലിക്കിടയില്‍ ഉണ്ടായ അപകടത്തില്‍ മരണപ്പെട്ടതിന്‌ 
നഷ്ടപരിഹാരം ലഭിക്കുന്നതിനുവേണ്ടി ടിയാന്റെ മാതാവായ 
ശ്രീമതി മല്ലിക ഈ ട്രൈബ്യൂണല്‍ മുമ്പാകെ 1:40 04/18-ാം 
നമ്പരായി അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാണ്‌. തൊഴിലാളി 
കള്‍ക്കുള്ള നഷ്ടപരിഹാരം നിയമത്തിലെ 2 (1) (ഡി) 
വകുപ്പ്‌ അനുസരിച്ചുള്ള നിര്‍വചന പ്രകാരം ശ്രീ പ്രസാദിന്റെ 
ആശ്രിതരായി ശ്രീമതി മല്ലിക (മാതാവ്‌) മാത്രമാണ്‌ ഉണ്ടായി 
രുന്നതെന്ന്‌ ഇരിങ്ങാലക്കുട അസിസ്റ്റന്റ്‌ ലേബര്‍ ഓഫീസര്‍ 
റിപ്പോര്‍ട്ട്‌ ചെയ്തിട്ടുള്ളതാണ്‌. പരേതനായ തൊഴിലാളിയുടെ 
ആശ്രിതയാണെന്ന്‌ അവകാശപ്പെടുന്ന മറ്റാരെങ്കിലുമുണ്ടെങ്കില്‍ 
അവര്‍ക്കുള്ള അവകാശം ഈ നോട്ടീസ്‌ കേരള ഗവണ്‍മെന്റ്‌ 
ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം ഈ കോടതി 
മുമ്പാകെ എഴുതി സമര്‍പ്പിക്കേണ്ടതും ആയത്‌ തെളിയിക്കേ 
ണ്ടതുമാണ്‌. നിര്‍ദ്ദിഷ്ട സമയത്തിനകം യാതൊരു അവകാശ 


വാദവും ലഭിച്ചില്ലെങ്കില്‍ മേല്‍പ്പറഞ്ഞവര്‍ മഠ്രതമാണ്‌ 


രശീ. പ്രസാദിന്റെ ആശ്രിത എന്നുള്ള നിഗമനത്തില്‍ 
എത്തുന്നതായിരിക്കും. 

ഇന്‍ഡസ്ര്രിയല്‍ 

ട്രൈബ്യൂണലിന്റെ (ഒപ്പ്‌) 
കാര്യാലയം, എംപ്ലോയീസ്‌ കോമ്പന്‍സേഷന്‍ 
തൃശ്ശൂര്‍. കമ്മീഷണര്‍. 


